Regn . No . KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No . രജി. നമ്പർ 
KL/ TV ( N )/634/2012 -14 


കര 
GOVERNM 


രള സർ 


ർക്കാർ 


NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No . 


16th April 2013 
2013 ഏപ്രിൽ 16 
26th Chaithra 1935 
1935 ചൈതം 26 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Industries Department 


തിരുവനന്തപുരം ജില്ലാ കയർ വികസന 

വടക്കൻ പറവൂർ കയർ പ്രോജക്ടിന്റെ പ്രവർത്തന 
ഡയറക്ടറുടെ നടപടിക്രമം 

പരിധിയിൽ വരുന്ന പറവൂർ താലൂക്ക് റ്റി . വി. സി. എസ്. ലി . 

നമ്പർ 98 എന്ന സംഘം സഹകരണ നിയമപ്രകാരം 
( ഹാജർ : ഡോ . കെ . മദനൻ) 

10 - 2- 1955- ൽ രജിസ്ട്രർ ചെയ്യുകയും, 6-3-1955- ൽ പ്രവർത്തന 
നമ്പർ സി. എസ്. 5 - 8774 / 98. 

2013 മാർച്ച് 4. ക്ഷമമാകുകയും ചെയ്തു . എന്നാൽ സംഘാംഗങ്ങളുടെ 
വിഷയം: - കയർ വികസനം - പറവൂർ താലൂക്ക് 

-- താൽപ്പര്യമില്ലായ്മമൂലം 1963 മുതൽ പ്രവർത്തനം 
റ്റി. വി . സി. എസ്. ലി . നമ്പർ 98 - അന്തിമ 

നിലച്ചുപോവുകയാണുണ്ടായത്. അത് പ്രകാരം സംഘം 
സമാപ്തീകരണം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് ലിക്വിഡേറ്റ് ചെയ്യുകയും സൂചന (1) , ആദ്യ ലിക്വിഡേറ്റർ 

ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 14- 11 - 1969- ൽ ചുമതലയേൽക്കുകയും ചെയ്തു . ക്ലെയിം നോട്ടീസ് 
സൂചന: - ( 1) 2- 8- 1969 - ലെ സ്പെഷ്യൽ കയർ 

കേരള ഗസറ്റിൽ 28 - 7 - 1970 - ൽ പ്രസിദ്ധീകരിക്കുകയും 
ആഫീസറുടെ സി . എസ്. 3 / 11750 / 68 

ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ആഡിറ്റ് നടപടികൾ 
നമ്പരായ നടപടിക്രമം. 

പൂർത്തിയാക്കിയിട്ടുണ്ട്. 
21 - 5 - 2007 - ലെ LIC / 98 / 98 നമ്പരായ - 16 -6- 2007 - ലെ ബാലൻസ് ഷീറ്റിന്റെ അടിസ്ഥാനത്തിൽ, ടി 
വടക്കൻ പറവൂർ ലിക്വി ഡേ ഷൻ സംഘത്തിൽ സർക്കാരിതര ആസ്തി ഈടായ - 43 ,825.76 
ഇൻസ്പെക്ടറുടെ പ്രോപ്പോസൽ. 

ബാദ്ധ്യത തുകയായ 43,825.76 എഴുതിത്തള്ളുന്നതിന് 
( 3 ) വടക്കൻ പറവൂർ കയർ പാജക് ട് സൂചന ( 2) - ലെ വടക്കൻ പറവൂർ ലിക്വിഡേ ഷൻ 

ആഫീസറുടെ 23 - 5- 2007 - ലെ D / 1028 / 98 ഇൻസ്പെക്ടറുടെ പാപ്പോസലിൽ മേൽ സൂചന ( 3) പ്രകാരം 
നമ്പർ കത്ത്. 

വടക്കൻ പറവൂർ കയർ പാജക്ട് ആഡിറ്റർ ശുപാർശ 
( 4 ) വടക്കൻ പറവൂർ കയർ പാജക്ട് 

ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ, കയർ വികസന 
ആഫീസറുടെ 18 -1-2013 - ലെ D / 1028/ 98 ഡയറക്ടറുടെ 16- 6 -2007 - ലെ സി . എസ്. 5 /8774 / 98 നമ്പർ 
നമ്പർ കത്ത്. 

പ്രകാരം നൽകിയിട്ടുണ്ട്. 


ടി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികളുടെ 


ഉത്തരവ് 


ഭാഗമായി സംഘത്തിന്റെ അന്തിമ പൊതുയോഗം 3 - 12 - 2012 - ൽ 


കൂടുകയും, എന്നാൽ സംഘാംഗങ്ങളോ അനുഭാവികളോ ആരും 


തന്നെ പങ്കെടുത്തിട്ടില്ല . 10 - 12 - 2012 - ലെ ബാലൻസ് ഷീറ്റിന്റെ 


അടിസ്ഥാനത്തിൽ, സംഘത്തിന് ഇനി ഈടാക്കിയെടുക്കാനും 
കൊടുത്തുതീർക്കാനും ആസ്തിബാദ്ധ്യതകൾ യാതൊന്നും 
ഇല്ലായെന്നും കാണുന്നു . ടി സാഹചര്യത്തിൽ കേരള 
സഹകരണ നിയമത്തിലെ വകുപ്പ് 74 പ്രകാരം ലിക്വിഡേറ്ററിൽ 
നിക്ഷിപ്തമായ അ ധികാരമുപയോഗിച്ച് സംഘത്തിന്റെ 
പ്രവർത്തനം സമാപ്തീകരിച്ചു രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാൻ 
തീരുമാനിക്കുകയും, പാപ്പോസൽ തയ്യാറാക്കുകയും 
പാപ്പോസലിൻ മേൽ സൂചന ( 4) പ്രകാരം വടക്കൻ 
പറവൂർ പാജക്ട് ആ ഫീസർ ( കയർ) ശുപാർ ശ 


-- മേൽ പ്രസ്താവിച്ച വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ 
ടി സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്നുള്ള സംഘം 
ലിക്വിഡേറ്ററുടെയും, വടക്കൻ പറവൂർ കയർ പ്രോജക്ട് 
ആഫീസറുടെയും ശുപാർശ അംഗീകരിച്ചുകൊണ്ട് പറവൂർ 
താലൂക്ക് റ്റി. വി. സി . എസ്. ലി . നമ്പർ 98 - നെ അന്തിമമായി 
സമാപ്തീകരിച്ചു . രജിസ്ട്രേഷൻ 1969 - ലെ കേരള സഹകരണ 
സംഘം നിയമത്തിലെ വകുപ്പ് 74 പ്രകാരം, റദ്ദ് ചെയ്ത 
ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . ടി സംഘത്തിന്റെ മുഴുവൻ 

രേഖകളും റിക്കാർഡുകളും ഈ ഉത്തരവ് തീയതി മുതൽ 
മൂന്ന് വർഷം വരെ ലിക്വിഡേ ഷ ൻ ഇൻ സ് പക്ടറുടെ 
അധീനതയിൽ സൂക്ഷിക്കേണ്ട തും ടി കാലാവധി 
പൂർത്തിയായാൽ കയർ വികസന ഡയറക്ടറുടെ ( രജിസ്ട്രാർ) 
അംഗീകാരത്തോടുകൂടി നശിപ്പിക്കേണ്ടതുമാണ്. 


കയർ വികസന ഡയറക്ടറുടെ 
കാര്യാലയം, 
തിരുവനന്തപുരം. 


ചെയ്തിരിക്കുകയുമാണ്. 


( ഒപ്പ്) 
കയർ വികസന ഡയറക്ടർ. 


